Government of Kerala 
കേരള സർക്കാർ 

2008 


Reg . No. gl.mms 
KL/ TV /N / 12 / 2006 - 2008 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


Vol. LIII 
Jojo 53 


തിരുവനന്തപുരം, ചൊവ്വ 


21st October 2008 
2008 des 21 
29th Aswina 1930 
1930 ang colmo 29 


നമ്പർ 


PART III 
Stores Purchase 


Medical Education Department 

TENDER NOTICE 


No . Cl- 18807 /2008 /MCT. 

15th September 2008 
Scaled competitive tenders are invited for the supply of Raw Materials required for the RLFC 
Department of Medical College , Thiruvananthapuram , 

Tenders should be superscribed , tender number and addressed to the Principal, Medical 
College , Thiruvananthapuram , Pin -695 011. Details can be had from Medical College, Thiruvananthapuram , 
on working hours till 3 . 30 p . m . 

Tender No- --50 /2008 . 
Quantity - Various 
Cost of tender form (inclusive of S . T .) : 

Original - Rs . 450 . 

Duplicate - Rs . 225 . 
Last date and time for sale of tender form - 29 - 10 -2008, 2 p . m . 
Last date a id tine of receipt of tender form -- 30 - 10 - 2008 , 2 p . m . 
Opening date and time of tender - 30 - 10- 2008 , 3 p . m . 

Tender form will be sent through post if required provided due amount with sufficient postage charge 
(Rs. 50 ) is sent by way of Money Order in favour of the Principal, Medicul College, Thiruvananthapuram , 
Kerala Suate , Pin -695 011. Money Order should reich this office on or before 22- 10 - 2008 . No other forms of 
remittance will be accepted . 


- തിരുവനന്തപുരം മെഡിക്കൽ കോളജിലെ ആർ എൽ എഫ്. സി , ഡിപ്പാർട്ടുമെൻറിലേക്ക് ആവശ്യമായ 
വിവിധ റാമെററീരീയൽസ് വിതരണം ചെയ്യുന്നതിന്കൂച്ച കർഘാസുകൾ ക്ഷണിക്കുന്നു . ദർഘാസുകൾ 
ദർഘാസ് നമ്പരോടുകുടിനീ " ചിത തീയതീമുമ്പ് പ്രിൻസിപ്പാൾ , മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം, 
പിൻ-695 011 എന്ന വിലാസത്തിൽ എത്തിച്ചിരിക്കേണ്ടതാണ്. 

ദർഘാസ് നമ്പർ_ 502008 . 
ഒർഘാസ ഫോറത്തിന്റെ വില ( വി സി . ഉൾപ്പെടെ) : 
- അസ്സ ൽ രൂപ 450 , 

ശരിപകർപ്പ്” - രൂപം225 . 
ദർഘാസം ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും - 29 -10 - 2008 , 2 മണി. 
ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - -- 30 -10- 2008 , 2 മണി, 
ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 30 - 10 - 2008 , 3 മണി. 

ദർഘാസം ഫോറങ്ങൾ തപാലിൽ വേണ്ടവർ അയയ്ക്കുന്നതിനുവേണ്ട തുക (രൂപ 50) അധികമായി 
അയയ്ക്കേണ്ടതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില ഒാഫീസിൽ നേരിട്ടോ മണിമയാർഡറായോ സ്വീകരിക്കുന്ന 
താണ്. അല്ലാതെയുളള എല്ലാ അപേക്ഷകളും നിരസിക്കുന്നതാണ്, ഫോറത്തോടൊപ്പം മുദ്രപ്പത്രങ്ങളോ മറ് 
ഏതെങ്കിലും ഡോക്യുമെൻറുകളോ അയയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുളളതും മേൽവിലാസം വ്യക്തമല്ലാത്തതുമായ 
മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. മണിയോർഡറുകൾ വഴി ഫോറങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുളള അപേക്ഷകൾ 
ഈ ആഫീസിൽ 22-10- 2008 - ന് മുമ്പ് കിട്ടിയിരിക്കണം. താമസിച്ച് ലഭിക്കുന്ന മണിയോർഡറുകൾ നിരസിക്കു 
ന്നതാണ്", ദർഘാസ് ഫോറം കൈമാറാൻ പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക തിരിച്ച് കിട്ടുന്നതല്ലാത്തതുമാകുന്നു . 
താമസിച്ചുകിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി 
ദിവസങ്ങളിൽ ഈ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 

| ( Sd .) 
Medical College, 

Principal 
Thiruvanan hapuram , 


RE - TENDER NOTICE 


No . C5-13341 /2008 / MCK . 

15th September 2008. 
Sealed competitive tenders are invited for the purchase of Split AC -2 Ton (2 Nos.) with stabilizer 
to Medical College, Kottayam , 

Tender forms can be had from this office on payment of Rs . 450 in cash or 
by money order till 29- 10 - 2008 . No other modes of remittance will be entertained . Those who require 
tender forms by post, a sum of Rs. 40 will be added towards postage charges. Money orders should 
reach this office at least 10 days prior to the closing date of tender sales. Cost of tender forms will 
not be refunded . 

The duly signed tenders superscribed on the envelope as “ Tender No. 05 /13341 /2008 /MCK . 
for the purchase of Split AC - 2 Ton , addressed to “ The Principal, Medical College, Kottayam - 8 " 
should reach this office on or before 30 - 10 - 2008 at 4 p . m . Tenders received late will not be entertained . 
The duly received tenders will be opened at 3p. m . on 31 - 10 - 2008 in the presence of the tenderers or 
their authorized representatives who may be present at that time. 

Purther details can be obtained from this office during working hours . The undersigned reserves 
the right to reject any tender without assigning any reason . 

- കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് സ്പീററം എ . സി - 2 ടൺ (2എണ്ണം) വാങ്ങുന്നതിനായി മുദ്രവച്ച 
bർഘാസുകൾ ക്ഷണിക്കുന്നു . 

ദർഘാസ് പ്രതങ്ങൾ 450 രൂപ ( നികുതികൾ ഉൾപ്പെടെ) പണമായി അടച്ച് ഈ ഓഫീസിൽ നിന്നും 
20 - 10 - 2008 വരെ വാങ്ങാവുന്നതാണ്. ദർഘാസ് പ്രത 

തപാലിൽ ആവശ്യമുള്ളവർ 40 രൂപ 
തപാൽചാർജ് ആയി അയയക്കേണ്ടതാണ്. ദർഘാസ പ്രമാണത്തിന്റെ വില മടക്കി നൽകുന്നതല്ല . 
മണിയോർഡറുകൾ ഒർഘാസ് വിൽപ്പന അവസാനിക്കുന്നതിന് 10 ദിവസം മുമ്പ് ലഭിക്കേണ്ടതാണ്. 

മുദ്രവച്ച ദർഘാസ കവറിന് മുകളിൽ (Bർഘാസം നമ്പർ സീ5 /13341 2008എം, സി , കെ . 
സ്സിന് എ . സി - 2 ടൺ വാങ്ങുന്നതിനായി എന്ന മേലെഴുത്തോടുകൂടി സുപ്രിൻസിപ്പാൾ , മെഡിക്കൽ കോളേജ്, 

കോട്ടയം- 8 " എന്ന വിലാസത്തിൽ 30 - 10 - 2008, 4 മണിക്ക് മുമ്പായി ലഭിക്കേണ്ടതാണ്. നിശ്ചിത 
സമയത്തിനുശേഷം ലഭിക്കുന്നതോ അപൂർണ്ണമായതോ ആയ ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . യഥാസമയം 
ലഭ്യമായ ദർഘാസുകൾ 31 - 10 - 2008 , 3 മണിക്ക് തുറക്കുന്നതാണ്. 

വിശദവിവരങ്ങൾ ദർഘാസ് പത്രത്തിനോടൊപ്പം ലഭ്യമാണ്. യാതൊരു കാരണവും കാണിക്കാ 
ദർഘാസുകൾ നിരസിക്കുവാനുള്ള അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 


Medical College, 
Kottayam . 


Ed.) 
Principal 


TENDER NOTICE 


No . C -915/ 2008 / NK . 3rd September 2008 . 

Sealed tenders are invited for the purchase of 
Inter write Clags Board Pannel ( 15 " interactive LCD 
Display) .. ! No . for Government College of Nursing, 
Kottayam . 

Tender forms can be had from this office on 
payment of prescribed cost in cash or by money order . 
Those who require tender forms by post 
Rs. 40 will be added towards postage charges. Money 
Orders should reach this office at least 10 days 
prior to the closing of tender sales. Cost of tender 
forms will not be refunded . 
Cost of tender forms (including taxes) : 

Original -- Rs. 450 . 

- Duplicate - Rs. 225 . 
Last date and timeofsale of tender form by post 
15-10 -2008 , 2 p . 1 . 

Duc date and time for submission of tenders --- 
30-10-2008, 2 p . 1 . 

Date and time of opening of tenders - 30- 10-2008 , 
3 p . 1 . 

The duly signed tenders superscribed on the 
envelope as Tender No. C /915 /2008/CNK dated 
3- 9- 2008 for the Purchase of Inter write Class Board 
Pannel" addressed to the Principal, Government 
College of Nursing, Kottayam - 8 should reach this 
office on or before the due date . Tenders 
received late will not be entertained . The duly 
received tenders will be opened at the stipulated 
time in the presence of the tenderers or their 
authorised representatives who may be present at 
the time. The tender should contain 1 % EMD 
in the form of DD in favour of the Principal, 
Government College of Nursing, Kottayam and should 
also contain an agreement in the Government 
Stamp Paper of Rs. 50 . 

Further details can be obtained from this office 
during working hours. The undersigned reserves 
the right to reject any tender without assigning 
any reason , 

- കോട്ടയം ഗവ , നേഴ്സിംഗ് കോളേജിലേക്കു 
(ഇൻറർറൈററ് ക്ലാസ് ബോർഡ് പാനൽ" ( 15 " ഇൻററാ 
ക്ടീവ് എൽ, സി , ഡി , ഡിസ്പ്ലേ ഒരെണ്ണം വാങ്ങുന്ന 
തിനായിമുവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 
ദർഘാസം നമ്പർ സി 915, 2008 സി , എൻ കെ 

തീയതി 3 -9 - 2008 
ദർഘാസ് ഫാത്തിന്റെ വില നികുതിയടക്കം) : 

അസ്സ ൽ - രൂപ 450 . 

പകർപ്പ് - രൂപ 225 . 
- ദർഘാസ പ്രത വ 1 ൽ പ ന യ ക 9 അവസാന 
തീയതിയും സമയവും ( തപാൽവഴി} - 15 -10 -2008 , 
2 മണി. 

aഘാസം ലഭിക്കേണ്ട അവസാന തീയതിയും 
സമയവും - 30 -10 -2008, 2 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
1- 10-2008 , 3 മണി. 


ഭർഘാസ് പ്രതംതപാലിൽ ലഭിക്കേണ്ടവർ 40 രൂപ 
കുടുതലായി മണിതാർഡർ അയയ്ക്കാണ്. 
മണിയോർഡർ ദർഘാസ് വിൽപ്പനയുടെ അവസാന 
ദിവസത്തിന് 10 ദിവസത്തിന് മുൻപേ ലഭിക്കേ 

ണ്ടതാണ്. ബാങ്ക് ( ഡാഫറ്, ചെക്ക്, പോസ്റ്ററ 
ഒാർഡർ മുതലായവ സ്വീകരിക്കുന്നതല്ല . യാതൊരു 
കാരണവും കാണിക്കാതെ ദർഘാസ് നിരസിക്കുന്ന 
തിനുളള അധികാരം പ്രിൻസിപ്പാളിനുണ്ടായിരിക്കുന്ന 
താണ്, ദർഘാസിനോടൊപ്പം 1 % നിരക്കിലുളള നിരത 
(ഭവ്യവും ( ( പ്രിൻസിപ്പാൾ , ഗവ . നേഴ്സിംഗ് കോളജ്, 

കോട്ടയം പേരിലുളള ഡി , ഡി . ആയിj 50 രൂപ 
ഗവൺമെൻറ് മുദ്രപ്പത്രത്തിലുളള ഉടമ്പടിയും ഉള്ളടക്കം 
ചെയ്യേണ്ടതാണ് . 

കുടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽനിന്നും 
പ്രവർത്തി ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. 
Govt. College of Nursing , 

( Sd .) 
Kottayam. 

Principal , 
TENDER NOTICE 
No. /1166/2008/ CNK . - 3rd September 2008 . 

Sealed tenders are invited for the purchase 
of Maternal and Child Health Lab Items 
6 Nes. " as specified in the schedule for Government 
College of Nursing, Kottayam . 
| Tender No . 1166/ 2008/ CNK . 
Cost of tender form ( including tax ): 

Original - Rs . 450 . 

Duplicate --Rs. 225. 
Last date and time of tender sales - 21- 10 - 2008 , 
3 p . 5 . - 

Due date and time for submission of tenders 
( by Post) - 29 - 10 -2008 , 2 p . 1 . 

Date and time for opening of tenders -- 
29 - 10 - 2008 , 3 p . m . 

Tender forms can be had from this office on 
payment of prescribed cost in cash or by money 
order . Those who required tender forms by 
post , a sum Rs. 40 will be added towards postage 
charges . Money Orders should reach this office at 
least 10 days prior to the closing of tender sales . 
Cost of tender forms will not be refunded . 

The duly signed tenders superscribed on the 
envelope as Tender No . C /1166 / 2008 /CNK dated 
3 -9 - 2008 for the purchase of Maternal and 
Child Health Lab Items" addressed to the Principal, 
Government College of Nursing , Kottayam should 
reach office on or before the due date . Tenders 
received late will not be entertained . The duly 
received tenders will be opened at the stipulated 
time in the presence of the tenderers or their 
authorised representatives who may present at that 
time. Tenders should contain 1 % EMD in the 
form of DD in favour of the Principal, Government 
College of Nursing , Kottayam and should also 
contain an agreement in the Government Stamp 
Paper of Rs . 50 . 

Further details can be obtained from this office 
during working hours. The undersigned reserves 
the right to reject any tender without assigning any 
reason . 

കാളയം ഗവാ മനഴ സിംഗ് കാളിമല 
മൊറണൽ ആൻറ് ചെഡ് ഹെൽത്ത് ലാബി 
ലേക്ക് ആവശ്യമായ പട്ടികയിൽ പറയുന്ന സാധനങ്ങൾ 
( 6 ഇനങ്ങൾ വാങ്ങുന്നതിനായിമുവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊളളുന്നു . 


50 രൂപ. ഗവൺമെൻറ് മുപ്പത്രത്തിലുളള ഉടമ്പടിയും 
ഉളളടക്കം ചെയ്യേണ്ടതാണ്. 

- കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും 
പ്രവർത്തി ദിവസങ്ങളിൽ അറിയാവുന്നതാണ് . 

SCHEDULE 
Tcracter No . 

Name of Items Quantity 


Nos . 


ദർഘാസ് നമ്പർ - സി /11662008 സി , എൻ. കെ , 

- തീയതി 3 - 9- 2008 . 
ടെണ്ടർ ഫോറത്തിന്റെ വില ( നികുതി ഉൾപ്പെടെ): 

ഒറിജിനൽ - രൂപ 450 , 

ഡിക്കേറ്- -രൂപ 225. 
ദർഘാസ് പ്രതി വില്പനയുടെ അവസാന 
തീയതിയും സമയവും (തപാൽ വഴി) - - 21 - 10 - 2008, 
3 മണി. 

ജർഘാസ് ലഭിക്കേണ്ട അവസാന തീയതിയും 
സമയവും - 29 -10 -208 , 2 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
29- 10- 2008 , 3 മണി. 
-- ദർഘാസ് പത്രം തപാലിൽ ലഭിക്കേണ്ടവർ 
40 രൂപ കൂടുതലായി മണിഓർഡർ അയയ്ക്കേണ്ട 
താ ണ് , മണിഓർഡറുകൾ ദർഘാസ വാൽപ്പനയുടെ 
അവസാന ദിവസത്തിന് 10 ദിവസംമുമ്പ് ലഭി 
ണ്ടതാണ്, ബാങ്ക് ഡാഫ്ററ്, ചെക്ക്, പോസ്റ്ററൽ 
ഒാർഡർ മുതലായവ സ്വീകരിക്കുന്നതല്ല . യാതൊരു 
കാരണവും കാണിക്കാതെ ദർഘാസ് നിരസിക്കുന്ന 
തിനുള്ള അധികാരം പ്രിൻസിപ്പാളിനുണ്ടായിരിക്കുന്ന 
താണ്, ദർഘാസിനോടൊപ്പം ആവശ്യമായ നിരത 
{ വ്യം പീൻസിപ്പാൾ , ഗവൺമെൻറ " നഴ്സിംഗ 
കോളേജ , കോട്ടയം പേരിലുളള ഡി , ഡി , ആനി 


c /1166, 2008 1 . Female Pellis 
CNK } dtd 3- 9 -2008 ( Fibre ) 

| 2 , Fetal Skull 
3 . Model for course 

of delivery 
4 . Episiotomy Suturing 

Simulator 
5 . Brest Self exami 

nation Simulator 
6 . CUT in Utrus 

Model Practicable 
Government College of Nursing , 
Kottayam . 


| ( Sd . ) 
Principal . 


TENDER NOTICE 
No. gl/ 10981 /2008 MCK . 

19th September 2008. 
Sealed competitive tenders are invited for the purchase of Disposable Items to Forensic Medicine 
Department of Medical College, Kottayam . 

Tender forms can be had from this office on payment of Rs. 450 in cash or by money Order 
till 29 - 10 - 2008 , 3p. m . No other modes of remittance will be entertained . Those who require tender forms 
by post, in India , as sum of Rs. 40 will be added towards postage charges . Money Orders should reach 
this office at least 10 days prior to the closing date of tender sales. Cost of tender forms will not 
be refunded . 

The duly signed tenders superscribed on the envelope as “ Tender No. C1- 10981/ 2008 /MCK for the 
purchase of Disposable items to Department of Forengic Medicine " addressed to “ The Principal, Medical 
College , Kottayam -8 " should reach this office on or before 30 - 10 - 2008, 4 p . m . Tenders received late 
will not be entertained . The duly received tenders will be opened at 31- 10 - 2008 , 3 p . m . at the stipulated 
time in the presence of the tenderers or their authorised representatives who may be present at that time. 

Further details can be obtained from this office during working hours. The undersigned reserves the 
right to reject any tender without assigning any reason . 

കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് ഡിപ്പാർട്ടുമെൻറിലേക്ക് ഡിസ്പോസിബിൾ ഐററം സ 
വാങ്ങുന്നതിനായി മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

ദർഘാസ് പത്രങ്ങൾ 450 രൂപ അടച്ച് ആഫീസിൽ നിന്നും 29 -10- 2008 , 3 മണി വരെ വാങ്ങാവുന്നതാണ്. 
ദർഘാസ് പ്രതങ്ങൾ തപാലിൽ ആവശ്യമുളളവർ 40 രൂപ അധികമായി മണിയോർഡറായി അടയ്ക്കേണ്ടതാണ 
മണിഒാർഡുകൾ ദർഘാസ് വിൽപ്പന അവസാനിക്കുന്നതിന് 10 ദിവസം മുമ്പ് ലഭിക്കേണ്ടതാണ്. ദർഘാസ്. 
പ്രതത്തിന്റെ വില മടക്കി നൽകുന്നതല്ല . 

- മുദ്രവച്ച ദർഘാസുകൾ കവറിന് മുകളിൽ ദർഘാസ് നമ്പർ സി1 - 10981 / 2008/ എംസികെ ഫോറൻസിക് 
ഡിപ്പാർട്ടുമെന്റിലേക്ക് ഡിഡ°പോ സിബി ഐററംസ് വാങ്ങുന്നതിന് എന്ന മേലെഴുത്തൊടുകുടി 

പ്രിൻസിപ്പാൾ , മെഡിക്കൽ കോളേജ്, കോട്ടയം - 8 എന്ന വിലാസത്തിൽ 30 -10- 2008, 4 മണിക്ക് മുമ്പ് 
ലഭിക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്നതോ അപൂർണ്ണമായതോ ആയ ദർഘാസുകൾ 
പരിഗണിക്കുന്നതല്ല . യഥാസമയം ലഭ്യമായ ദർഘാസുകൾ 31 - 10 -2008, 3 മണിക്ക് തുറക്കുന്നതാണ്. 

-- വിശദ വിവരങ്ങൾ ദർഘാസ് പത്രത്തിനോടൊപ്പം ലഭ്യമാണ്, യാതൊരു കാരണവും കാണിക്കാതെ ദർഘാസുക 
നിരസിക്കാനുള്ള അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്, 


Medical College, 
Kottayam , 


| ( Sd.) 
Principal 


TENDER NOTICE 

തുശ°ശൂർ ) ര ഡ 1 2 ൽ കോളേജിലെ 

ഒറഫ്താൽമോളജി ഡിപ്പാർട്ടുമെൻറിലേക്ക് ആവശ്യ 
63/2008-09/ MCTCR ) 

മായ ഡബിൾ ഫ്രീക്വൻസി യാഗ് ലേസറിൻറ 
അനുബന്ധ ഉപകരണങ്ങൾ സപ്ലേ ചെയ്യുന്നതീ 

നായി തയ്യാറുളളവരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ , 
No . C6 -3903/2009 MTCR . 23rd September 2008 . 

കാണിച്ചുകൊളളുന്നു . 

- ദർഘാസുകൾ 3 / 2008 - 09 എം , സി . ടി . സി . ആർ. 
Sealed tenders are invited for the supply of എന്ന് രേഖപ്പെടുത്തേണ്ടതും പ്രിൻസിപ്പാൾ , മെഡിക്കൽ 
Accessories of Double Frequency Yag Laser (Green 

കോളേജ്, തൃശ്ശൂർ, മുളംകുന്നത്തുകാവ്- 680 596 
Laser ) for the Department of Ophthalmology , 

എന്ന വിലാസത്തിൽ 31 - 10- 2008 ഉച്ചയ്ക്ക് 1 മണിക്ക് 
Medical College, Thrissur. The tender should മുമ്പായി അയച്ചുതരേണ്ടതുമാകുന്നു . ദർഘാസുകൾ . 
be superscribed " Tender No . 3 /2008 -09 / അന്നേദിവസം 3 മണിക്ക് ബന്ധപ്പെട്ടവരുടെ 
MCTCR for the supply of Accessories of Double സാന്നിധ്യത്തിൽ തുറക്കുന്നതാണ്. ദർഘാസ് 
Frequency Yag Laser (Green Laser) ” and addressed ഫത്തിന്റെ വില 450 രൂപ, ഡപ്പിക്കാറ 
to the Principal, Medical College, Thrissur . 

ഫോറത്തിന്റെ വില 225 രൂപ , ഫോറം വിൽപ്പന 
The last date fixed for the receipt of 

അവസാനിക്കുന്ന തീയതി 30 -10 - 2008 , 4 മണി. 
tender is at 1 p . m . on 31- 10 -2008 and opening 

രണിയോർഡർ സ്വീകരിക്കുന്ന അവസാന തീയതി 
is at 3 p . m . on 31 - 10 -2008 . Sale of tenders 

23-10- 2008, 4 മണി, ഫോറം തപാലിൽ ലഭിക്കണ 
will be closed on 30 - 10 - 2008 at 4 p . m . The cost of 

മെന്നുളളുവർ 50 രൂപ ചേർത്ത് മണിയോർഡർ 
tender form is Rs. 450 and duplicate copy is 

അയക്കേണ്ടതാണ്. വൈകിക്കിട്ടുന്ന ദർഘാസുകൾ 
Rs. 225 . The tender form is not transferable . Only 

യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . കുടുതൽ 
Money Order will be accepted towards cost of tender 

വിവരങ്ങൾക്ക് ഒാഫീസുമായി പ്രവൃത്തി ദിവസങ്ങളിൽ 
form by post till 23 -10 - 2008 , 4 . p . m . and Rs. 50 

ബന്ധ പ്പെടുക. 
should be sent additionally if needed by post. Medical College, 

(Sd. ) 
Further details can be had from the office of the Thrissur , 

Principal . 
undersigned . 

TENDER NOTICE 
No. Si|i0896 [2008] MCC. 

6th September 2008 . 
Scaled competitive tenders in the prescribed forms are invited from the manufacturers or authorised 
distributors for the purchase of Various Equipments to various Departments of Medical College , Calicut. 

LIST OF ITEMS 

Tender Number and Name of Item 
No . 

with Estimate Cost 
S1 - 10396 /2008 / MCC . - Battery Powered Mobile X - ray (Department of Pediatrics)... 

Rs. 20 lakhs 
SI- 11288 /2008 /MCC . - Holmium Laser (Department of Urology) - Rs. 37 lakhs 
S1-11289 / 2008 /MCC . - Laparoscopy Set (Department of Surgical Gasteroentrology ) - 

Rs. 18 lakhs 
S1- 10897/2008/MCC .- Washing Machine (Medical College Hospital, Kozhikode) 

- Rs. 8 .50 laklis 
S1- 10898 /2008 /MCC . - -Blood gas analyser (Department of Pediatrics) -Rs. 5 lakhs 
SI- 10899/ 2008 /MCC . - Flexible Urithroscope (Department of Urology) - Rs. 5 lakhs 
S1- 10900 /2008 /MCC . - -Continuous passive motion system for upper limp (Department 

of Orthopaedics) - Rs. 10 lakhs 
$ 1- 10901/ 2008 /MCC . Continuous passive motion system for lower limp 

(Department of Orthopaedics) - Rs. 5 lakhs 
S1- 13551/2005/MCC . - Water treatment plant (Department of Nephrology) - - 

- Rs. 5 lakhs 
S1- 10577/2008/MCC . - Theatre light (Department of Neurosurgery ) - Rs. 2 lakhs 
Cost of tender form : 

Original - Rs. 1 ,125 for Sl . Nos, 1 , 2 , 3 , Rs. 788 for Sl . No . 4, 7 and Rs. 450 for others. 
Duplicate - Rs . 553 for Sl . No . 1 , 2 , 3, Rs. 450 for SI . Nos . 4, 7 and Rs . 225 for others . 

By post - Rs . 1, 165 for Sl. Nos . 1, 2 , 3, Rs . 328 for Sl. Nos. 4, 7 and Rs . 490 for others . 
Closing date and time of sale of tender form by post - 22 -10 - 2008, 3 p . 11 . 
Due date and time for receipt of tender - 28-10 - 2008 , 11 a . m . 
Duc date and time for opening of tender - 28 - 10 -2008 , 11 . 30 a . m . 
Date upto which the rates are to be firm - 31- 3 -2009. 

The envelope containing the tenders should be superscribed as "Tender No. . . . 
for the supply of . . . 

. . . due on . . . . . . . . . . . . . . ( as indicated in the 
statement above) and should be addressed to the Principal, Medical College, Calicut-673 008 . Belated 
tenders will not be accepted . The tender will be opened at 11 . 30 e . m . on the date specified above 
in the presence of such tenderers or their authorized representatives who may be present at that time . 


SI . 


Intending tenderers can obtained tender forms directly or by on registered post on payment by Money Order 
from the Principal, Medical College, Calicut. Each tenderers should send along with the tender an agreement 
signed and executed in Kerala Government Stamp Paper worth Rs. 50 and EMD @ 1 % of the total cost 
of the items tendered for . 

Rate should be quoted against payment in Indian Rupees only . The tenders without the required 
Earnest Money Deposit and agreement and not satisfying other tender conditions are liable to be rejected 
without any notice . Tender forms are not transferable . Cheque, Drafts , Postage Stamps etc . will not be 
accepted towards the cost of tender forms. Daplicate copy of tender form can be obtained on payment. 
Further details can be had from the Office of the Principal, Medical College , Calicut during the 
working hours 


കോഴിക്കോട് മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ചുള്ള വിവിധ വിഭാഗങ്ങളിലേക്ക് വിവിധ ഉപകരണങ്ങൾ 
വിതരണം ചെയ്യുന്നതിലേക്ക് മുളവെച്ച മൽസരാടിസ്ഥാനത്തിലുളള ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 


കാ 
നമ്പർ 


ദർഘാസ് നമ്പരും ഇനവിവരവും 

അടങ്കൽ തുകയും 


എസ°1 - 108962008 എം സി സി , - - ബാറററി പവേഡ് മൊബൈൽ എക്സ്റേ ( പീഡിയാ 

| ടിക് വിഭാഗത്തിലേക്ക് - -രൂപ 20 ലക്ഷം 
എസI| I1288 2008 എം സി സി - ഹോള്മിയം ലേസർ (യുറോളജി വിഭാഗത്തിലേക്ക്) - . 

രൂപ 31 ലക്ഷം 
എസ്1 / 11289/2008 / എം സി സി , ലാപറോസ്കോപീ സൊറ സർജിക്കൽ ( ഗ്യാസaso 

എൻററോളജി വിഭാഗത്തിലേക്ക് രുപ 18 ലക്ഷം 
എസ്1110897/ 2008എം സി സി - വാഷിംഗ് മെഷീൻ ( മെഡിക്കൽ കോളേജ് ആശുപ്രതി 

വിഭാഗത്തിലേക്ക് - രൂപ 8 , 50 ലക്ഷം 
എസ്1 /10698/ 2008 എം സി സി , - ബ്ലഡഗാസ അനലൈസർ ( പീഡിയാട്രിക്സ 

വിഭാഗത്തിലേക്ക്} - രൂപ 5 ലക്ഷം 
എസ°1 /10899 2008 എം , സി , സി , - - ഫ ളക സിബിയ യൂറി ഗ്രോസ്കോപീ (യൂറോളജി 

വിഭാഗത്തിലേക്കു്) - തുപ 5 ലക്ഷം 
എസ്1 /10900, 2008 എം , സി , സി , കണ്ടിന്യൂസ് പാസ് സിവ മോഷൻ സിസ്ററം 

ഫോർ അപ്പർ ലിംബം (ഓർത്തോപീഡിക് സ 

വിഭാഗത്തിലാക്കി) -രൂപ 10 ലക്ഷം 
എസ°1 /109012008 എം , സി , സി , - കണ്ടിന്യൂസ്പാസ്സീവ് മോഷൻ സീസ ററം ഫോർ 

ലാവർ ലിംബം ഓർത്തോപീഡിക്സ് വിഭാഗത്തി 

ലേക്ക്) -- രൂപ 5 ലക്ഷം 
എസ 1 13551 2008 എം സി . സി . - വാട്ടർ ഭീററർമെൻ പാൻ ( നെ ഫോളജി വിഭാഗ 

ത്തിലേക്ക്) രൂപ 5 ലക്ഷം 
എസ°1 { i ( 577 2008 എം സി സി , തിയേററർ ലൈററ് നറോ സർജറി വിഭാഗത്തി 

- ലേക്ക ) - പ 2 ലക്ഷം 


ദർഘാസ് ഫോറത്തിന്റെ വില : 

- ഒറിജിനൽ - ( കമനമ്പർ 1 മുതൽ 3 വരെ 1,125 രൂപ, 4- നും 7 - നും 788 രൂപ, മററുളളവയ്ക്ക് 450 രൂപ 
. ഡപ്പിക്കാം" _ കമനമ്പർ 1 മുതൽ 3 വരെ 563 രൂപ, 4- നും 7- നും 450 രൂപ, മററുളളവയ°ക്ക് 225രൂപ. 

തപാൽ വഴി - കമനമ്പർ 1മുതൽ 3 വരെ 1,165 രൂപ, 4. ന്യം 7- നും 828 രൂപ, മററുളളവയ്ക്ക് 490 രൂപ . 
ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 28 -10- 2008, 11 മണി. 
തപാൽ വഴി ദർഘാസം ഫാറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും 22- 10 - 2008, 3 മണി. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 28- 10 -2008 , 11 . 30 മണി. 
വില നിജമായിരിക്കുന്ന തീയതി 31 - 3 -2009 . 

ദർഘാസുകൾ അതത് മേലെഴുത്തോടുകൂടി പ്രിൻസിപ്പാൾ , മെഡിക്കൽ കോളേജ്, കോഴിക്കോട്- 8 എന്ന 
വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ് , വൈകി കിട്ടുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ മുകളിൽ 
കാണിച്ചിരിക്കുന്ന ദിവസം രാവിലെ 11 . 30 - ന് ദർഘാസുകാരന്റെയോ അംഗീകൃത ഏജൻറിന്റെയോ സാന്നിദ്ധ്യ 
ഞിൽ തുറക്കപ്പെടും. 

ദർഘാസ് ഫോറങ്ങളുടെ വിലയായി മണിയോർഡർ ഒഴികെ ചെക്ക്, ഡാഫ ഹ , പോ . സ രാൽ സ്റ്റാമ്പി 
മുതലായവ സ്വീകരിക്കുന്നതല്ല . 50 രൂപ വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ നിശ്ചിത മാതൃകയിലുള 
സമ്മതപത്രം 1 % നിരതദ്രവ്യത്താടുകുടി ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

- ദർഘാസുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ നിന്നും പ്രവത്തി 
ദിവസങ്ങളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത കാഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
Medical College, 

( Sd ,) 
Kozhikode . 

Principal . 


